Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


) 


GOVERNN 


കേരള 


സർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


19th April 2011 

2011 ഏപ്രിൽ 19 
29th Chaithra 1933 
-- 1933 ചൈതം 29 


വാല്യം 56 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ആലുവ നഗരസഭ 


വിജ്ഞാപനം 


തീരു മാ നിച്ചി രി ക്കു ന്നു . ഈ തീരു മാനം സംബ ന്ധിച്ച് 
എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ ഉള്ളവർ ഈ 
വിജ്ഞാപന തീയതി മുതൽ 15 ദിവസത്തിനകം ആലുവ 
മു നി സിപ്പൽ സെക്രട്ടറി മുമ്പാകെ ആയത് രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി കഴിഞ്ഞ് ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


[ 1994 - ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ 

സെക്ഷൻ 231 ( 2) പ്രകാരം) 


നമ്പർ ആർ 5 - 599 / 11 . 


2011 ഫെബ്രുവരി 19 . 


- പരസ്യനികുതി നിരക്ക് 


നമ്പർ ആർ 5 - 384 /11. 


2011 ജനുവരി 22. 


| [ 4- 12 - 2007 - ലെ 


സ . ഉ . ( പി ) നമ്പർ 281/ 07/ ത . സ്വ . ഭ. വ . 
ഉത്തരവ് അനുസരിച്ച് 


കമ 
നമ്പർ 


- ആലുവ മുനി സിപ്പൽ പദേശത്ത് 1994 - ലെ കേരള 
മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 271 അനുശാസിക്കുന്ന 
വിധത്തിൽ ഏതെങ്കിലും ഭൂമിയിലോ കെട്ടിടത്തിൻ മേലോ 
ചുവരിൻമേലോ പരസ്യപലകയിൻമേലോ എടുപ്പിൻമേലോ 
അല്ലെങ്കിൽ അതിന്റെ മുകളിലോ ഏതെങ്കിലും പരസ്യം 
കുത്തനെ നിർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ഉറപ്പിച്ചു 
വയ്ക്കു കയോ വെച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുകയോ 
ഏതെങ്കിലും പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ പൊതു 
ജനങ്ങൾ കാണത്തക്കവണ്ണം ഏതെങ്കിലും പരസ്യം പ്രദർശിപ്പി 
ക്കുകയോ ചെയ്യുന്നതിനുള്ള പരസ്യ നികുതി 2011 ഏപ്രിൽ 
മാസം ഒന്നാം തീയതി മുതൽ താഴെപ്പറയുന്ന വിധത്തിൽ 
പുതുക്കി നിശ്ചയിക്കു ന്ന തിന് ആലുവ മു നി സി എൽ 
കൗൺസിൽ 8 - 2 - 2011 - ലെ 26 -ാം നമ്പർ പമേയപ്രകാരം 


പരസ്യത്തിന്റെ സ്വഭാവവും 
വിസ്തീർണ്ണവും 

(2 ) 


- മിനിമം 
നിരക്ക് 


( 3 ) 


- 1 ദീപാലങ്കാരം ഇല്ലാത്ത ഹോർഡിംഗുകളിൻമേലുള്ള 

പരസ്യം 
( എ ) 1 ച . മീ . വിസ്തീർണ്ണം വരെ 

- (1 വർഷത്തേക്ക്) 


250 


344 


KERALA GAZETTE 


[Part IV 


( 2 ) 


500 


( ബി ) 1 ച . മീ . വിസ്തീർണ്ണം 

മുതൽ 2.50 ച . മീ . വരെ 


( 1 വർഷത്തേക്ക്) 


6 സീനിൽ പ്രദർശിപ്പിക്കുന്ന റോൾ 

ഫിലിമുകൾ 


1 ച . മീ . വരെയുള്ള സ്ഥലത്തിന് 


( സി ) അധികം വരുന്ന ഓരോ 

2.5 ച . മീറ്ററിനും 


1, 200 
( 1 വർഷത്തേക്ക്) 


2 പോസ്റ്ററുകൾ 
( സിനിമ പോസ്റ്ററുകൾ ഒഴികെ ) 
( എ ) 50 ച . മീ. കവിയാത്തവയ്ക്ക് 


- 15 
(7 ദിവസത്തേക്ക്) 


1.00 ച . മീ . മുതൽ 2.50 ച . മീ . വരെ 1,500 

- ( 1 വർഷത്തേക്ക്) 
അധികം വരുന്ന ഓരോ 1 ച . മീറ്ററിനും 

1 ച . മീറ്ററിനും 1,200 


( 1 വർഷത്തേക്ക്) 


( ബി) 1.00 ച . മീ. വരെയുള്ളവയ്ക്ക് 


(7 ദിവസത്തേക്ക്) 


( സി ) അധികം വരുന്ന ഓരോ 

- 1 ച . മീറ്ററിനും 


( ഒപ്പ്) 
മുനിസിപ്പൽ സെക്രട്ടറി. 


( 7 ദിവസത്തേക്ക്) 


3 വാഹനത്തിൽ വെയ്ക്കുന്നപരസ്യങ്ങൾ 


50 


( എ ) വിദ്യുച്ഛക്തിയിലോ യാന്ത്രിക 

ശക്തിയിലോ പ്രവർത്തിക്കുന്ന (1 ദിവസത്തേക്ക്) 
മോട്ടോർ കാർ, ലോറി ഒഴികെ 
യുള്ള ഏതു വാഹനത്തിലെ 
പരസ്യങ്ങൾക്കും 


100 


( ബി) വിദ്യുച്ഛക്തിയിലോ യാന്ത്രിക 

ശക്തിയിലോ പ്രവർത്തിക്കുന്ന ( 1 ദിവസത്തേക്ക്) 

ലാ റി ക ൾ തു ട ങ്ങി യ 
വാഹ നങ്ങൾ 


4 പരസ്യങ്ങൾ വഹിക്കുന്ന ബോർഡുകൾ 


( എ ) ദീപാലങ്കാരമാക്കിയ പരസ്യങ്ങൾ 300 
- 1 ച . മീ . വരെയുള്ള (1 വർഷത്തേക്ക്) 

വിസ്തീർണ്ണം 
( ബി) 100 ച . മീ . മുതൽ 2.50 ച . മീ . 750 
വരെ 

(1 വർഷത്തേക്ക്) 


- 


( സി) അധികമുള്ള ഓരോ 2.5 

ച . മീറ്ററിനും 


300 
- (1 വർഷത്തേക്ക്) 


5 ബാനറുകൾ 


50 


( എ ) 3 മീറ്റർ വരെയുള്ളത് 

(7 ദിവസത്തേക്ക്) 
( ബി ) 3 മീറ്റർ മുതൽ 6 മീറ്റർ വരെ 

(7 ദിവസത്തേക്ക്) 


100 


